PART IV 


Private Advertisements and Miscellaneous 

Notifications 


പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പരസ്യം 

- ചെയ്യുന്നത് 


തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിൽ 


വിളവംകോട് താലൂക്കിൽ വെള്ളാംകോട് വില്ലേജിൽ അരുമന 
ദേശത്ത് മണലി വിള വീട്ടിൽ ചിന്നയ്യൻ മുതലിയാർ മകൻ 
ഗോപിനാഥൻ എഴുതി വച്ചതായി അവകാശപ്പെടുന്ന ഒരു 
വിൽപ്പതം രജിസ്റ്റർ ചെയ്തു കിട്ടുന്നതിനുവേണ്ടി ടി വിൽപ്പത 
ത്താൽ അധികാരം സിദ്ധിച്ച കന്യാ കു മാരി ജില്ല യിൽ 
തേങ്ങാപ്പട്ടണം വിവേഴ്സ് സ്ട്രീറ്റ്, ആംസി, ബോസ് കോട്ടേജിൽ 
ഗോമതി മകൾ കെ . ജി . മഞ്ജുഷ ഈ ആഫീസിൽ 8 -9 -2009- ൽ 
ഹാജരാക്കുകയുണ്ടായി. ടി വിൽപ്പത്രത്തോടൊപ്പം വിൽപ്പത 
കർത്താവായ ഗോപിനാഥൻ മരണപ്പെട്ടുപോയി എന്ന് തെളിയി 
ക്കുന്നതിനുള്ള മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയുണ്ടായി. 
ടി വിൽപ്പതം 3 -ാം പുസ്തകം പി4 /2009 -ാം നമ്പരായി സ്വീകരി 
ച്ചിട്ടുള്ളതും ടി വിൽപ്പത്രം സംബന്ധിച്ച ആദ്യ വിചാരണ 
2010-ാമാണ്ട് ജനുവരി മാസം 5 -ാം തീയതി പകൽ 3.45 മണിക്ക് 
പട്ടം സബ് രജിസ്ട്രാർ ആഫീസിൽവച്ചു നടത്തുന്നതിന് നിശ്ച 
യിച്ചിരിക്കുന്നതുമാകുന്നു . ആകയാൽ ടി വിൽപ്പതം രജിസ്റ്റർ 
ചെയ്തുകൊടുക്കുന്നതിന് ആർക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേ 
പമോ തർക്കമോഉള്ളപക്ഷം വിചാരണ ദിവസമായ 2010 ജനു 
വരി മാസം 5 -ാം തീയതി നേരിട്ടോ നിയമപ്രകാരം അധികാര 
പ്പെ ടു ത്തിയ വക്കീൽ മുഖാ ന്തി രമോ ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന 
ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


പട്ടം, 


(ഒപ്പ്) 


21 - 11 - 2009 . 


സബ് രജിസ്ട്രാർ. 


